27th AUG. 2013] COMMISSIONERATE OF LAND REVENUE 

6283 
L . A . Notifications and Declarations 

- ഭൂമിയുടെ വിശദവിവരങ്ങൾ 
MALAPPURAM DISTRICT 

ജില്ല മലപ്പുറം. 

താലൂക്ക് തിരൂർ. 
വില്ലേജ് പരിയാപുരം. 

അംശം - പരിയാപുരം. 
1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ചുള്ള 
ആക്ടിലെ 6 ( 1) -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 

- റീ - സർവ്വേ നമ്പർ - 105 / 2. 
നമ്പർ ബി6 - 1384 / 2011. 

2013 ജൂൺ 29. 

- വിസ്തീർണ്ണം 32 സെന്റ്. 


താലൂക്കാഫീസ്, 
തിരൂർ. 


( ഒപ്പ്) 
അഡീഷണൽ തഹശീൽദാർ. 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ചുള്ള 

ആക്ടിലെ 6 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


നമ്പർ ഐ1- 6407 / 2007 . 


2013 ജൂ 


ലൈ 17 . 


താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെടുന്ന 
ഭൂമിയുടെ സബ് ഡി വി ഷൻ നട ത്ത ണ മെന്ന് തിരൂർ 
അഡീഷണൽ തഹശീൽദാരുടെ ബി6 -1384 /11-ാം നമ്പർ പ്രകാരം 
നിർദ്ദേശി ച്ചിരിക്കുകയാൽ താഴെപ്പറയുന്ന സർവെ നമ്പർ 
അ തിർത്തി തിരിച്ച് സർ വെ ചെയ്യു ന്ന താ ണെന്നും 
സബ് ഡിവിഷൻ നടപടികൾ കൈക്കൊള്ളുന്നതാണെന്നും 
1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 
ആക്ടിലെ 6 ( 1) -ാം വകുപ്പുപ്രകാരം ഇതിനാൽ പരസ്യം 
ചെയ്യുന്നു . 

താഴെപ്പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് 
ചേർന്നോ സ്ഥിതിചെയ്യുന്ന ഭൂമികളിൽ അവകാശമുണ്ടെന്ന് 
തേർച്ച് ചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ ഏജന്റ് 
മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ 
അടുത്ത് ഹാജരാകുന്നതിനു വേണ്ടി ഇതിനാൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- പ്രസ്തുത ആക്ടിലെ 6 (2 ) എന്ന വകുപ്പുപ്രകാരം ഈ 
പരസ്യം താഴെ പറയുന്ന ഭൂമിയിൽ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടു 
ന്നതാണ്. 


- പൊന്നാനി താലൂക്ക്, എടപ്പാൾ വില്ലേജിലെ താഴെ 
പറയുന്ന സർവെ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വ 
നൽകണമെന്നു ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാൽ ഈ 
വില്ലേജിൽ സർവെ പ്രവർത്തനങ്ങൾ വേഗം തന്നെ ആരംഭി 
ക്കുന്നതാണെന്നും മേൽപ്പറഞ്ഞ വില്ലേജിലെ താഴെ പറയുന്ന 
സർവെ നമ്പ രു കൾ അതിർത്തി തിരിച്ച് സർ വ്വ 
ചെയ്യുന്നതാണെന്നും 19 61 - ലെ കേരള സർവെയും 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6( 1) -ാം വകുപ്പുപ്രകാരം 
ഇതിനാൽ പരസ്യം ചെയ്യുന്നു. 

-- മേൽപ്പറഞ്ഞ ഭൂമികളുടെ ഉള്ളിലോ അഥവാ അവയോട് 
ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത് ഭൂമികളിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച് ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ 
ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ 
അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചുകൊടുക്കു 
ന്ന തിനും അ തോട് ബന്ധ പ്പെട്ട വിവ ര ങ്ങ ൾ നൽകു ന്ന 
തിനും വേണ്ടി അതാതു സമ യം ആവ ശ്യ പ്പെടുമ്പോൾ 
ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


- പ്രസ്തുത ആക്ടിലെ 6 (3) എ എന്ന വകുപ്പുപ്രകാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും: 


( എ ) സർവെ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മറ്റ് തടസ്സങ്ങളോ 
15 ദിവസത്തിനകം മുറിച്ചുകളയുകയോ നീക്കം 
ചെയ്യുകയോ ചെയ്ത് അ തിരുകളോ മറ്റ് 
ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 


- പ്രസ്തുത ആക്ടിലെ 6 ( 2) എന്ന വകുപ്പുപ്രകാരം ഈ 
പരസ്യം താഴെപ്പറയുന്ന ഭൂമിയിൽ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധു വാ യ നോട്ടീസായി 
കണക്കാക്കപ്പെടുന്നതാണ്. 

- പസ് ത ആക്ടിലെ 6 ( 3 ) എന്ന വകുപ്പുപ്രകാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും: 


( ബി ) കൊടി പിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതത് സമയം ആവശ്യമായേക്കാവുന്ന 
സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ 

ഏർപ്പെടുത്തണമെന്നും; 
( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങ ൾ 

നൽകണമെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത 
ആടോഅതുപ്രകാരമുള്ള ചട്ടങ്ങളോ അനുസരിച്ച് 
ആ വ ശ്യ പ്പ ട്ടേ ക്ക ാ വു ന്ന സ ഹ ാ യ ങ്ങ ൾ 
സർ വെവ്വയർക്ക് നൽകണമെന്നും ഇതിനാൽ 

ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കാവുന്നതും ആയതിന്റെ 
ചെലവ് ആക്ടിലും അതുപകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കാവുന്നതുമാണ്. 
Gaz. No. 35/2013/DTP ( CLP ). 


( എ ) സർവെ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മറ്റ് തടസ്സങ്ങളോ 
15 ദിവസത്തിനകം മുറിച്ചു കളയുകയോ നീക്കം 
ചെയ്യുകയോ ചെയ്ത് അ തിരുകളോ മറ്റ് 

ലൈനുകളോ വെടിപ്പാക്കണമെന്നും ; 
( ബി ) കൊടിപിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതത് സമയം ആവശ്യ 
മായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 

തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 
( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങ ൾ 

നൽകണമെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത 
ആൿടോ അതുപ്രകാരമുള്ള ചട്ടങ്ങളോ അനുസരിച്ച് 
ആ വ ശ്യ പ്പ ട്ടേ ക്ക ാ വു ന്ന സ ഹ ാ യ ങ്ങ ൾ 
സർ യ ർക്ക് നൽകണമെന്നും ഇതിനാൽ 
ആവശ്യപ്പെടുന്നു . 


ജിം 


- 


6284 KERALA GAZETTE 

[PART III 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 

- ഭൂമിയുടെ വിശദവിവരങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ജില്ല മലപ്പുറം. 

താലൂക്ക് പൊന്നാനി. 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി വില്ലേജ് - എടപ്പാൾ. 

അംശം - എടപ്പാൾ. 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കാവുന്നതും ആയതിന്റെ സർവ്വേ നമ്പർ: 328 /5. 
ചെലവ് ആക്ടിലും അതുപ്രകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 

വിസ്തീർണ്ണം -- 19 സെന്റ്. 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 

താലൂക്കാഫീസ്, 
നിന്നും വസൂലാക്കുന്നതുമാണ്. 

പൊന്നാനി. 

അഡീഷണൽ തഹശീൽദാർ. 


( ഒപ്പ്) 


KANNUR DISTRICT 

NOTIFICATION 


UNDER SECTION 9 ( 2 ) OF THE KERALA SURVEY AND BOUNDARIES ACT , 1961 
Ref . H2 - 27728 /94 . 

| 16th July 2013. 
The subjoined statements are extract from the Kelakam Desom Survey field Register giving particulars of the lands 
registered Surveyed in your name appeal if any, against the survey should be presented within three months from the date 
of service of this notice to the officer in charge of the survey whose headquarters are at Thalassery. 

Field map may be obtained on application and payment of the fees prescribed from time to time. 


SCHEDULE 


District — Kannur. 
Village - Kelakam. 


Taluk — Thalassery . 
Desom — Kelakam . 


As per Revenue Accounts 


As now surveyed 


Initial Survey 
Resurvey/Revision Survey 
Survey 

Sub 
Division No. 


Remarks 


Survey 


Sub 
Division No. 


- No. 


Area in 
Hectares 


No. 


Area in 
Hectares 


ഓ2 


2.1450 


632 


2.0365 
0.1085 


Taluk Office , 
Thalassery. 


( Sd.) 
Additional Tahsildar. 


